O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 12 


Tuesday , 12th October 2021 


1197 കന്നി 26 


1943 ആശ്വിനം 20 


26th Kanni 1197 


20th Aswina 1943 


വാല്യം 10 


നമ്പർ 


40 


Vol . X 


No. 


Part III 


Labour Commissionerate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


See 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part III 


NOTICE 


No. P - 370 / 2021 . 


24th August 2021 . 


Whereas the 1st and 2nd opposite party has deposited with this Court a sum of 5,18,615 
( Rupees Five Lakhs Eighteen Thousand Six Hundred and fifteen only ) as a compensation to be 
distributed to the dependents of the deceased Prasannan , who met with a fatal accident while 
employed under the 1st opposite party and whereas the Assistant Labour Officer , 
Nedumangadu reported that 


1 . 


Sri . Sajeev , Pallivila Veedu , Poovathoor P. O. 


Son 


2 . 


Sri . Prasad , Vellumannadi Vilayil Veedu , Manickalmuri , Pullampara 


Son 


Are his only dependents as defined under Section 2 ( 1 ) ( d ) of the Employees ' Compensation 
Act . Any others who claim to be the dependents of the deceased should within 15 days of the 
publication of this notice in the Kerala Government Gazette prefer their claim in writing before me 
and prove the same . If no such claims are received within the prescribed time the entire amount of 
Compensation will be disbursed to the persons mentioned above . Claims preferred thereafter will not 
be considered . 


2-0 


1 -ാം എതിർക ക്ഷിയുടെ ആന യുടെ പാപ്പാ നായി ജോലി ചെയ്യു മ്പോൾ അപക ട മുണ്ടായി 
മരണമടഞ്ഞ പ്രസന്നന്റെ ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ തുക നൽകുന്നതിനായി 1-6 , 2 
എതിർകക്ഷികൾ ചേർന്ന് ? 5,18,615 ( അഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപമാത്രം ) 
ഈ ഓഫീസിൽ കെട്ടിവെച്ചിരിക്കുന്നു . നെടുമങ്ങാട് അസിസ്റ്റന്റ് ലേബർ ആഫീ സർ അന്വേഷണം നട ത്തി യ തിൽ 
ടിയാന്റെ ആശ്രിതരായി 


1 . 


ശ്രീ . സജീവ് , പള്ളിവിളവീട് , പൂവത്തൂർ പി . ഒ . 


മകൻ 


2 


മകൻ 


ശ്രീ . പ്രസാദ് , വെള്ളുമണ്ണടി വിളയിൽ വീട് , 
മാണിക്കൽ മുറി , പുല്ലമ്പാറ 


എന്നിവർ മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ ആശ്രിതരെന്ന് മേൽ വിവരിച്ച 
നിർവ്വചനത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടു ത്തുന്ന തീയതി മുതൽ 

ദിവ സ ത്തി നക ഈ 

ആ ഫീ സിൽ 
രേഖാ മൂലം ഹാജ രായി തെളി യി ക്കേ ണ്ടതും അവധി കഴി ഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെടുന്ന 
തല്ലാത്തതുമാകുന്നു . 


15 


Office of the Industrial Tribunal , 


Housing Board Building , 
4th Floor , Santhi Nagar , 
Thiruvananthapuram - 1 . 


( Ed . ) 
Employees ' Compensation 

Commissioner 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


5 


NOTICE 


No. P - 384 / 2021 . 


12th August 2021 . 


Whereas Divisional Finance Manager , Trivandrum Division , Southern Railway has deposited 
with this Court a sum of 13,60,275 ( Rupees Thirteen Lakhs Sixty Thousand Two Hundred and 
Seventy Five only ) as compensation to be distributed to the dependents of the deceased Sri . Biju , V. , 
who met with a fatal accident while employed in Southern Railway , Trivandrum Division and whereas 
it is reported that ( 1 ) Smt . Deepakumari , C. K. , w / o V. Biju . Chakkanil Aruvikkal House , Vellayil P. O. , 
Theodical , Thiruvalla , Pathanamthitta , ( 2 ) Sidharth , B. , s / V. Biju , Chakkanil Aruvikkal House , Vellayil P. O. , 
Theodical , Thiruvalla , Pathanamthitta , ( 3 ) Drupath , B. , s / o V. Biju Chakkanil Aruvikkal House , 
Vellayil P. O. , Theodical , Thiruvalla , Pathanamthitta , ( 4 ) Chellamma , m / o V. Biju , Tharagiri , 523 , 
Thottinuvadakk , Chavara , ( 5 ) Sri . Vijayakrishnan , K. , f / o V. Biju , Tharagiri , 523 , Thottinuvadakk , 
Chavara are his only dependents as defined under Section 2 ( 1 ) ( d ) of the Employees ' Compensation 
Act . Any others who claim to be the dependents of the deceased should within 15 days of the 
publication of this notice in the Kerala Government Gazette prefer their claim in writing before me 
and prove the same . If no such claims are received within the prescribed time the entire amount of 
Compensation will be disbursed to the persons mentioned above . Claims preferred thereafter will not 
be considered . 


> 


ദക്ഷിണ റെയിൽവേ , തിരുവനന്തപുരം ഡിവിഷനിൽ ജോലിനോക്കി വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . ബിജു , വി . - യുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ദക്ഷിണറെയിൽവേ , തിരുവനന്തപുരം 
ഡിവിഷൻ , ഡിവിഷണൽ ഫിനാൻസ് മാനേജർ ? 13,60,275 ( പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി 
ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രം ) ഈ ഓഫീസിൽ കെട്ടിവെച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ 
എംപ്ലോയീസ് കോമ്പൻസേ ഷൻ ആക്ട് സെക്ഷൻ 2 ( 1 ) { ഡി ) പ്രകാരം , ടിയാന്റെ ആശി ത രായി 
( 1 ) ശ്രീമതി ദീപാകുമാരി , സി . കെ . , ചക്കാണിൽ അരുവിക്കൽ വീട് , വെള്ളയിൽ പി . ഒ . , തിയോടിക്കൽ , 
തിരുവല്ല , പത്തനംതിട്ട , ( ഭാര്യ ) , ( 2 ) സിദ്ധാർത്ഥ് , ബി . , ചക്കാണിൽ അരുവിക്കൽ വീട് , വെള്ളയിൽ പി . ഒ . , 
തിയോടിക്കൽ , തിരുവല്ല , പത്തനംതിട്ട ( മകൻ ) , ( 3 ) ദുപദ് , ബി . , ചക്കാണിൽ അരുവിക്കൽ വീട് , വെള്ളയിൽ 
പി . ഒ . , തിയോടിക്കൽ , തിരുവല്ല , പത്തനംതിട്ട ( മകൻ ) , ( 4 ) ശ്രീമതി ചെല്ലമ്മ , താരഗിരി , 523 , തോട്ടിനു 

, 
വടക്ക് , ചവറ ( മാതാവ് ) , ( 5 ) ശ്രീ . വിജയകൃഷ്ണൻ , കെ . , താരഗിരി , 523 , തോട്ടിനു വടക്ക് , ചവറ ( പിതാവ് ) 
എന്നിവർ മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ ആശ്രിതരെന്ന് മേൽ വിവരിച്ച 
നിർവചനത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാ മൂലം 
ഹാജ രായി തെളി യി ക്കേ ണ്ടതും 

അവധി 

കഴിഞ്ഞുള്ള ഹർ ജി കൾ പരി ഗ ണിക്കപ്പെടുന്ന 


തല്ലാത്തതുമാകുന്നു . 


( Sd . ) 


Office of the Employees ' Compensation Commissioner , 
Water Authority Building , 
Civil Station P. O. , Kollam . 


Employees ' Compensation 

Commissioner 


> 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


നമ്പർ സി1-83 ( 2021 . 


2021 സെപ്റ്റംബർ 9 . 


ശീ . സുജീഷ് s / o ഷാന വാസ് , മൂക്കു മു റിയ ൻ പറ മ്പിൽ വീട് , ഇട പ്പി ള്ളി യുടെ കീഴിൽ 
ജോലിനോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . നിജാസ് അലി , H No. 21/1898 , 
അറക്കൽ വീട് , P. D. റോഡ് , പള്ളു രുത്തി പി . ഒ . , എറണാകുള ത്തി - ന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 111,87,352 ( പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി 
അൻ പത്തി രണ്ട് രൂപ മാത്രം ) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ ആശ്രിതരായി 
( 1 ) ശ്രീമതി എ . എ . ഖദീജ , H No. 21/1898 , അറക്കൽ വീട് , P. D. റോഡ് , പള്ളുരുത്തി പി . ഒ . , എറണാകുളം 
( ഭാ ര്യ ) , ( 2 ) കുമാ രി ഫാത്തിമ നസ്റിൻ ( മെ ന റായ മകൾ ) , ( 3 ) ശീമതി ഐഷ ഉമ്മ , കുമ്മ ല , 
നടു വ ത്ത് ന ഗർ പി . ഒ . , അരൂക്കുറ്റി , ചേർത്തല ( മാതാ വ് ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും കൊച്ചി 
ഒന്നാം സർക്കിൾ ALO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവ സ ത്തി നകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ടതും ആയത് തെളി യി ക്കേ ണ്ട തു മാ ണ് . 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാര തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല .. 


ം 


എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുടെയും 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെയും 
കാര്യാലയം , ആലപ്പുഴ . 


( ഒപ്പ് ) 
കമ്മീഷണർ ഫോർ എംപ്ലോയീസ് കോമ്പൻസേഷൻ 

& ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


7 


നോട്ടീസ് 


( 1 ) 


നമ്പർ ബി -48 2020 . 


2021 ആഗസ്റ്റ് 24 . 


ശീ . റ്റോമി s / o മാത്യു , 

കിഴക്കേടത്ത് ഹൗസ് , നമ്പർ 234 3 , കഞ്ഞിക്കുഴി പി . ഒ . , തൊടുപുഴ 
താലൂക്ക് എന്നയാളുടെ കീഴിൽ ജോലി നോക്കിവരവെ ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ 
ശ്രീ . സലിം @ സലി , പുളിമൂട്ടിൽ ഹൗസ് , കീരിത്തോട് പി . ഒ . , ഇടുക്കി ജില്ല എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 17,18,472 ( ഏഴ് ലക്ഷത്തി പതിനെണ്ണായിരത്തി നാന്നൂറ്റി 
എഴുപത്തി രണ്ട് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
( 1 ) ശ്രീമതി അനിതാ സലിം @ ആലീ സ് , എം . ( ഭാര്യ ) , പുളി മൂട്ടിൽ ഹൗസ് , കീരിത്തോട് പി . ഒ . , 
കഞ്ഞിക്കുഴി , തൊടുപുഴ , ഇടുക്കി ജില്ല , ( 2 ) രമ്യ , പി . എസ് . ( മകൾ ) , പുളിമൂട്ടിൽ ഹൗസ് , കീരിത്തോട് പി . ഒ . , 
കഞ്ഞിക്കുഴി , തൊടു പു ഴ , ഇടുക്കി ജില്ല , ( ശീമ തി രമ്യ , പി . എസ് . w / o ജയ് മോൻ , റ്റി . വി . , 
തുരത്തേൽ ഹൗസ് , 200 Acre P. 0. അടിമാലി ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
തൊടു പുഴ അന്വേ ഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . ഈ പ കാ ര മുള്ള ആശി ത രാ ണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവ സ ത്തി നകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ ണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ബി -90 | 2020 . 


2021 ആഗസ്റ്റ് 24 . 


മാനേജർ , ലക്ഷ്മി എസ്റ്റേറ്റ് , കെ . ഡി . എച്ച് . പി . കമ്പനി പവറ്റ് ലിമിറ്റഡ് , മൂന്നാർ എന്ന 
തൊഴിലുടമയുട കീഴിൽ ജോലി നോക്കി വരവെ 5-10 -2009 -ാം തീയതി യിൽ ജോലിക്കിടയിലു ണ്ടായ 
അപകടത്തിൽ മരണമടഞ്ഞ ശ്രീ . തങ്കമണി , സൗത്ത് ഡിവി ഷൻ , ലക്ഷ്മി എസ്റ്റേറ്റ് , മൂന്നാർ എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ ? 80,000 ( എൺപതിനായിരം 
രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923 - ലെ 2 ( 1 ) 
( ഡി ) വകുപ്പിൽ നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ ആശ്രിതരായി ( 1 ) ശീമതി സമുദ്രകനി ( ഭാര്യ ) , 
സൗത്ത് ഡിവിഷൻ , ലക്ഷ്മി എസ്റ്റേറ്റ് , മൂന്നാർ ഇടുക്കി -685 612 , ( 2 ) മുത്തുപേച്ചി ( മകൾ ) , സൗത്ത് ഡിവിഷൻ , 
ലക്ഷ്മി എസ്റ്റേറ്റ് , മൂന്നാർ , ഇടുക്കി -685 612 , ( 3 ) രാജകനി ( മകൾ ) , സൗത്ത് ഡിവിഷൻ , ലക്ഷ്മി എസ്റ്റേറ്റ് , 
മൂന്നാർ , ഇടുക്കി - 685 612 , എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് മൂന്നാർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 

നടത്തി റിപ്പോർട്ട് 

ചെയ്തിട്ടുണ്ട് . ഇ പ കാ ര മു ള്ള ആശി ത രാ ണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അന്വ ഷണം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8 


KERALA GAZETTE 


Part III 


( 3 ) 


നമ്പർ ബി -9112020 . 


2021 ആഗസ്റ്റ് 24 . 


മാനേ ജർ , ലക്ഷ്മി എസ്റ്റേറ്റ് , കെ . ഡി . എച്ച് . പി . കമ്പനി പവറ്റ് ലിമിറ്റഡ് , മൂന്നാർ എന്ന 
തൊഴിലുടമയുട കീഴിൽ ജോലി നോക്കിവരവെ 19 -5-2012 -ൽ ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ 
മരണമടഞ്ഞ ശ്രീമതി . രാജമ്മ , വെസ്റ്റ് ഡിവിഷൻ , ലക്ഷ്മി എസ്റ്റേറ്റ് , മൂന്നാർ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ 7 80,000 ( എൺപതിനായിരം രൂപ മാത്രം ) ഈ 
കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ 
നിർവ്വചിച്ച പ്രകാരം ടിയാളുടെ മരണസമയത്തെ ആശ്രിതരായി ( 1 ) ശ്രീ . മുനിയാണ്ടി ( ഭർത്താവ് ) , വെസ്റ്റ് ഡിവിഷൻ , 
ലക്ഷ്മി എസ്റ്റേറ്റ് , മൂന്നാർ , ഇടുക്കി -685 612 , ( പാറയ്ക്കൽ വീട് , ടീ കമ്പനി , ബൈസൺവാലി , ഇടുക്കി 
എന്നയാൾ മാത്രമേ ഉള്ളൂവെന്ന് മൂന്നാർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് 
വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 4 ) 


നമ്പർ ബി -215 2020 . 


2021 ആഗസ്റ്റ് 24 . 


കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് , ഇടുക്കി ജില്ല കമ്മിറ്റി , കട്ടപ്പന ഉപകാര്യാലയത്തിന്റെ 
കീഴിൽ ജോലി നോക്കിവരവെ 26 -12 -2019 -ാം തീയതി യിൽ ജോലിക്കിടയിലു ണ്ടായ അപകട ത്തിൽ 
മരണമടഞ്ഞ ശ്രീ . ഷാജി , എസ് . ഐ . , ഷാജി ഭവൻ , കൊച്ചി പി . ഒ . , ഇടുക്കി ജില്ല എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ ? 9,27,438 ( ഒൻപത് ലക്ഷത്തി 
ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . 
തൊഴിലാളികൾക്കുള്ള നഷ്ട പ രി ഹാര ആക്ട് 1923 -ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ മരണ സമയത്തെ ആശിതരായി ( 1 ) ശീമതി ശോഭാ ഷാജി ( ഭാര്യ ) , ഷാജി ഭവൻ , കൊച്ചി പി . ഒ . , 
മന്തി പ്പാറ- 685 551 , ഇടുക്കി ജില്ല , ( 2 ) കുമാ രി ദേവി ക് ( മകൾ ) , ഷാജി ഭവൻ , കൊച്ചി പി . ഒ . , 
മന്തി പാറ -685 551 , ഇടുക്കി ജില്ല , ( 3 ) കുമാരി ദേവി നന്ദ ( മകൾ ) , ഷാജി ഭവൻ , കൊച്ചി പി . ഒ . , 
മന്തിപ്പാറ -685 551 , ഇടുക്കി ജില്ല , ( 4 ) ശ്രീമതി ഇന്ദിര സഹദേവൻ ( മാതാവ് ) , വേഴക്കാട്ട് വീട് , അച്ചക്കട , 
കമ്പം മെട്ട് പി . ഒ . -685 551 , ഇടുക്കി ജില്ല എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് നെടുങ്കണ്ടം അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . ഇപ്രകാരമുള്ള ആശ്രിത രാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യ പ്പെടുത്തി 15 ദിവ സ ത്തി നകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ടതും 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആയത് 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം , ഇടുക്കി , 
പീരുമേട് . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ 

& ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


9 


NOTICE 


No. ECC - 37 / 17 . 


16th August 2021 . 


Whereas the United India Insurance Company Limitted has deposited with this Court an amount 
of * 7,41,680 ( Seven Lakh Fourtyone Thousand Six Hundred and Eighty only ) towards compensation 
payable to the dependents of the deceased Sahadeb Sarkar who met with a fatal accident in the 
course of work while he was working as Shuttering maistry under M / s . Malabar Infrastructure 
Engineering Contractors , Thalassery on 3-7-2015 . The Commissioner Workmen Compensation 
North Bengal Region ( Jalpaiguri , West Bengal ) has reported that ( 1 ) Shefali Sarkar ( wife ) , 
( 2 ) Subhankar Sarkar ( son ) , ( 3 ) Smt . Bithi Sarkar ( daughter ) , ( 4 ) Iti Sarkar ( daughter ) , Bhidhanapally 
P. O. , Kanki , P. S. Chakulla , Utter Dhinajpur , West Bengal are his only dependents as defined under 
section 2 ( 1 ) ( d ) of the Employees Compensation Act , 1923 any other claiming to be such dependents 
should within 15 days of the publication of this notice in the Kerala Government Gazette prefer their 
claim in writing before me and prove the same . If no such claims are received within the prescribed 
time the entire amount of Compensation will be disbursed to the persons mentioned above . Claims 
preferred thereafter will not be considered . 


നമ്പർ ഇസിസി -37 117 . 


2021 ആഗസ്റ്റ് 16 . 


3-7-2015 -ാം തീയതി M / s . മലബാർ ഇൻഫ്രാസ്ട്രക്ച്ചർ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ മേസ്തിരി 
ആയി ജോലി ചെയ്യവെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട സഹദേവ് സർക്കാർ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം നൽകുന്നതിനായി 1 7,41,680 ( ഏഴ് ലക്ഷത്തി നാൽ പത്തി 
ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളി നഷ്ട 
പരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനു സരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ 
ആശ്രിതരായി ( 1 ) ഷിഫാലി സർക്കാർ ( ഭാര്യ ) , ( 2 ) സുബൻകർ സർക്കാർ ( മകൻ ) , ( 3 ) ശ്രീമതി ബിതി സർക്കാർ 
( മകൾ ) ( 4 ) ഇതി സർക്കാർ ( മകൾ ) ബിദാൻപള്ളി പി . ഒ . , കാൻകി പി . എസ് . ചാകുള്ള , ഉത്തർദിനജ്പൂർ , 
വെസ്റ്റ് ബംഗാൾ എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് വെസ്റ്റ് ബംഗാൾ ജാൽ പ ഗ രി വർക്ക് മെൻ 
കോമ്പൻസേഷൻ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാര തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ടബ്യൂണൽ & 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കമ്മീഷണറുടെ കാര്യാലയം , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
പിസ് ഡിംഗ് ഓഫീസർ ഇൻഡസ്ട്രിയൽ , 

ട്രൈബ്യൂണൽ & എംപ്ലോയീസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.10.12 04:19:55 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


